Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. [x Thiruvananthapuram, 
Tuesday 


2020 ഡിസംബര്‍ 8 
8th December 2020 


1196 വൃശ്ചികം 23 
23rd Vrischikam 1196 


1942 അഗ്രഹായനം 17 
17th Agrahayana 1942 


48 


No. 








PART III 
Labour Department 


NOTICE 


No. P. 291/2019. 9th November 2020. 


Whereas the New India Assurance Company Limited 
has deposited with this Court a sum of = 15,40,994 
(Rupees Fifteen Lakhs Forty Thousand Nine Hundred 
and Ninety four only) as a compensation to be distributed 
to the dependents of the deceased Rejin who met with a 
fatal accident while employed as a Autorickshaw Driver 
under the 1st Opposite party and whereas the Assistant 
Labour Officer, Neyyattinkara reported that 


1. Sri Joy, M., Rejin Bhavan, Kannannoor, 


Kudapanamoodu P. O., Vellarada — Father 
2. Smt. Sreemathi, P. T., Rejin Bhavan, 

Kannannoor, Kudapanamocdu P. O., 

Vellarada — Mother 


are his only dependents as defined under Section 2 (1) (d) 
of the Employees’ Compensation Act. Any others who 
claim to be the dependents of the deceased should within 
15 days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 


Gaz. No. 48/2020/DTP (Labour). 


159 


and prove the same. If no such claims are received within 
the prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered. 


1-0 എതിര്‍കക്ഷിയുടെ കീഴില്‍ ഓട്ടോറിക്ഷ ഡ്രൈവറായി 
ജോലിനോക്കി വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ രെജിന്റെ 
ആശ്രിതര്‍ക്ക്‌ എഠപ്പലോ യീസ്‌ 
നല്‍കുന്നതിനായി FF 
നാല്‍പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല്‌ രൂപ 


കോമ്പന്‍സേഷന്‍ തുക 
15,40,994 (പതിനഞ്ച്‌ ലക്ഷത്തി 


മാര്തം) ഈ ആഫീസില്‍ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്റെ ആശ്രിതരായി 


1. ശ്രീ. ജോയി, എം., രെജിന്‍ ഭവന്‍, കണ്ണന്നൂര്‍, 


കുടപ്പനമൂട്‌ പി. ഒ., വെള്ളറട - പിതാവ്‌ 
2. ശ്രീമതി ശ്രീമതി, പി. gi., രെജിന്‍ ഭവന്‍, 
കണ്ണുന്നൂര്‍, കുടപ്പനമൂട്‌ പി. ഒ., വെള്ളറട --- മാതാവ്‌ 


എന്നിവര്‍ മാര്രമേ ഉള്ളൂവെന്ന്‌ നെയ്യാറ്റിന്‍കര അസിസ്റ്റന്റ്‌ 
ഓഫീസറുടെ റിപ്പോര്‍ട്ട്‌ ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതര്‍ എന്ന്‌ മേല്‍ വിവരിച്ച നിര്‍വൃചനത്തില്‍ 


ലേബര്‍ 


ഉള്‍പ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കില്‍ ഈ നോട്ടീസ്‌ 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി 


8th Dec. 2020] 


LABOUR DEPARTMENT 


116 





മൂതല്‍ 15 ദിവസത്തിനകം ഈ ഓഫീസില്‍ രേഖാമൂലം 
ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള ഹര്‍ജികള്‍ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു. 


Office of the Industrial Tribunal, 
Housing Board Building 4th Floor, 
Santhi Nagar, 
Thiruvananthapuram-01. 


(Sd.) 
Employees Compensation 
Commissioner. 


നോട്ടീസ്‌ 
() 
നമ്പര്‍ സി1-203/2020. 2020 ഒക്ടോബര്‍ 7. 


കീഴില്‍ ജോലി 


നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 


കെ. എസ്‌. ഇ. ബി.-യുടെ 
ശ്രീ. വിവേക്‌ വേലായുധന്‍, ചാലില്‍ പുത്തന്‍പുര, ഈസ്റ്റ്‌ കടാതി, 
മൂവാറ്റുപുഴയുടെ ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം 
നല്‍കുന്നതിനായി ₹ 7,97,600 (ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി 
ഏഴായിരത്തി അറുനൂറ്‌ രൂപ മാതം) ഈ ആഫീസില്‍ 
കെട്ടിവെച്ചിട്ടുണ്ട്‌. തൊഴി ലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വൃചിച്ച 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി ചാലില്‍ പുത്തന്‍പുര, 
ഈസ്റ്റ്‌ കടാതി, മാര്‍ക്കറ്റ്‌ പി. ഒ., വെള്ളൂര്‍കുന്നം വില്ലേജ്‌, 
മൂവാറ്റുപുഴ താമസം (1). ശ്രീമതി പ്രഭലത, ടി. പി. (ഭാര്യ, 
(മ) മാസ്റ്റര്‍ (മൈനറായ മകന്‍), 
(3) മാസ്റ്റര്‍ (മൈനറായ മകന്‍), 
(4) ശ്രീമതി വിലാസിനി, എന്‍. സി. (മാതാവ്‌) എന്നിവര്‍ 
മാരധ്രമേ ഉള്ളൂവെന്ന്‌ മൂവാറ്റുപുഴ അസിസ്റ്റന്റ്‌ ലേബര്‍ 


ഇഷാന്‍ വിവേക്‌ 
തേജസ്‌ വിവേക്‌ 


ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ 
അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 5 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്‌ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ 
വൃക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം 
സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി1-200/2020. 2020 ഒക്ടോബര്‍ 19. 


രശീ. വി. കെ. പൌലോസ്‌, വാഴക്കാലയില്‍ വീട്‌, 
കുന്നക്കല്‍ പി. ഒ., വാളകം, മൂവാറ്റുപുഴ-യുടെ കീഴില്‍ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ. ഇ. ഒ. പൌലോസ്‌, ഇടമലയില്‍ വീട്‌, 
ഈരമന കര, മേമുറി വില്ലേജ്‌, രാമമംഗലം-ന്റെ 
ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി 
₹ 6,28,851 (ആറു ലക്ഷത്തി ഇരുപത്തിയെണ്ണായിരത്തി 
എണ്ണൂറ്റി അമ്പത്തിയൊന്ന്‌ രൂപ മാ്രതം) ഈ ആഫീസില്‍ 
കെട്ടിവെച്ചിട്ടുണ്ട്‌. തൊഴി ലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വൃചിച്ച 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി ഇടമലയില്‍ വീട്‌, ഈരമന കര, 
മേമുറി വില്ലേജ്‌, രാമമംഗലം പി. ഒ., മുവാറ്റുപുഴ താമസം 
(൮) ശ്രീമതി മിനി പൌലോസ്‌ (ഭാര്യ), (2) ശ്രീ എല്‍ദോ പോള്‍ 
(മകന്‍), (3) ശ്രീ. ഗീവര്‍ഗ്ഗീസ്‌ പോള്‍ (മകന്‍) എന്നിവര്‍ മാത്രമേ 


160 


ഉള്ളൂവെന്നും മൂവാറ്റുപുഴ അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ 
റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ 
അവകാശപ്പെടുന്ന മറ്റാരെങ്കി ലുമുണ്ടെ ങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ 
വ്യക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം 
സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


എംപ്പോയീസ്‌ കോമ്പന്‍സേഷന്‍ 
6D 


കമ്മീഷണറുടെയും (പ്പ്‌) 
ഇന്‍ഡസ്ട്രിയല്‍ കമ്മീഷണര്‍ ഫോര്‍ 
ട്രൈബ്യൂണലിന്റെയും എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 4 


കാര്യാലയം, ആലപ്പുഴ. ഇന്‍ഡസ്ട്രിയല്‍ ട്രൈബ്യൂണല്‍. 


നോട്ടീസ്‌ 


() 


നമ്പര്‍ ബി-230/2020. 2020 നവംബര്‍ 2. 


ECC 106/14. 


പാമ്പനാര്‍ ടി കമ്പനിയുടെ കീഴില്‍ ഡ്രൈവറായി 
ജോലി നോക്കിവരവെ ജോലിക്കിടയിലൂണ്ടായ അപകടത്തില്‍ 
മരണമടഞ്ഞ ശ്രീ. ജോണ്‍, അഗസ്റ്റിന്‍ കോട്ടേജ്‌, 
പള്ളിക്കുന്ന്‌ പി. ഒ, പീരുമേട ഇടുക്കി ജില്ല എന്ന തൊഴിലാളിയുടെ 
ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി 
ഴ്‌ ട,04,505 (അഞ്ചു ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി 
അഞ്ചുരൂപ മാത്രം) ഈ കോടതി മുമ്പാകെ കെട്ടിവെച്ചിട്ടുണ്ട്‌. 
തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാരം ആക്ടിലെ 2 (൪ (ഡി) 
വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വൃചിച്ച പകാരം ടിയാന്റെ 
മരണസമയത്തെ ആശ്രിതരായി ടിയാന്റെ ഭാര്യ സിലോമണി, 
അഗസ്റ്റിന്‍ കോട്ടേജ്‌, പള്ളിക്കുന്ന്‌ പി. ഒ, പീരുമേട്‌, 
ഇടുക്കി ജില്ല എന്നവര്‍ മാ്രതമേ ഉള്ളുവെന്നും അസിസ്റ്റന്റ്‌ 
ലേബര്‍ ഓഫീസര്‍, പീരുമേട്‌ അന്വേഷണം നടത്തി റിപ്പോര്‍ട്ട്‌ 
ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആഗ്രിതരാണെന്ന്‌ 
അവകാശപ്പെടുന്ന മറ്റാരെങ്കി ലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 1ടദിവസത്തിനകം എന്റെ മുന്‍പാകെ 
എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ 
വൃക്തിക്ക്‌ വിതരണംചെയ്യുന്നതാണ്‌. അതിനുശേഷം 
സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി-334/ 2020. 2020 നവംബര്‍ 2. 


ശ്രീ. കെ. റ്റി. തോമസ്‌, കാവുങ്കല്‍, ഇളംപള്ളി പി. ഒ. 
ആനിക്കാട്‌, കോട്ടയം ജില്ല എന്ന തൊഴിലുടമയുടെ കീഴില്‍ 
ജോലി ചെയ്ത്‌ വരവെ 22-2-2011-ാ൦ തീയതി ജോലിക്കിടയില്‍ 
ഉണ്ടായ അപകടത്തില്‍ മരണമടഞ്ഞ ശ്രീ. രവീന്ദ്രപണിക്കര്‍, 
വല്ലം തോട്ടം വീട്‌, ആനിക്കാട്‌ പി. ഒ, കോട്ടയം ജില്ല 
എന്ന തൊഴിലാളിയുടെ ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി 
നഷ്ടപരിഹാരം നല്‍കുന്നതിനായി F 12,26,338 (പ്രന്തണ്ടു 
ലക്ഷത്തി ഇരുപത്താറായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട രൂപ മാത്രം) 
ഈ കോടതിയില്‍ കെട്ടിവെച്ചിട്ടുണ്ട. തൊഴിലാളികള്‍ക്കുള്ള 
നഷ്ടപരിഹാരം ആക്ടിലെ 2 (1) (ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ 


8th Dec. 2020] 


LABOUR DEPARTMENT 


117 





നിര്‍വ്ൃചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
രശ്രീമതി ജയാ രവീന്ദ്രന്‍ (ജയാ പി. നായര്‍) (ഭാര്യ), 
വല്ലം തോട്ടം വീട്‌, ആനിക്കാട്‌ പി. ഒ., കോട്ടയം ജില്ല 
(2) അഞ്ജു ആര്‍. നായര്‍ (മകള്‍?) വല്ലം തോട്ടം വീട്‌, 
ആനിക്കാട്‌ പി. ഒ., കോട്ടയം ജില്ല, (3) അരവിന്‌ ആര്‍. നായര്‍ 
(മകന്‍), വല്ലംതോട്ടം വീട, ആനിക്കാട പി. ഒ., കോട്ടയം ജില്ല, 
(4) ശ്രീ. മാധവ കുറുപ്പ്‌ (പിതാവ്‌-മേല്‍വിലാസം ലഭൃമല്ല) 
എന്നിവര്‍ മാര്രമേ ഉള്ളൂവെന്നും പുതുപ്പള്ളി അസിസ്റ്റന്റ്‌ 
ലേബര്‍ ഓഫീസര്‍, അന്വേഷണം നടത്തി റിപ്പോര്‍ട്ട്‌ 
ചെയ്തിട്ടുണ്ട്‌. അപ്രകാരമുള്ള ആശശരിതരാണെന്ന്‌ 
അവകാശപ്പെടുന്ന മറ്റാരെങ്കി ലുമുണ്ടെ ങ്കില്‍ അവര്‍ക്കുള്ള 


അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 


161 


പരസ്ൃപ്പെടുത്തി ൯ ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ 
വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 


അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(ഒപ്പ) 
ഇന്‍ഡസ്ട്രിയല്‍ ട്രൈബ്യൂണലിന്റെ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
കാര്യാലയം, കമ്മീഷണര്‍ & ഇന്‍ഡസ്ട്രിയല്‍ 


പീരുമേട്‌, ഇടുക്കി. ട്രൈബ്യൂണല്‍. 


